| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


26th July 2011 
2011 ജൂലൈ 26 
4th Sravana 1933 
1933 ശ്രാവണം 4 


No . 

- | 30 
നമ്പർ 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


PORT DEPARTMENT 

SHORT TENDER NOTICE 
No, C1 - 165/ 2011 . 

- 4th July 2011 . 
Tenders in sealed cover are invited for and on behalf 
of the Governor of Kerala by the undersigned under his 
jurisdiction from reputed firms to take the Godown for 
rent in as and where condition for the next 1 year (the 
department can extend it to 3 years , if found satisfactory ) , 
so as to reach the undersigned on or before 16 - 8 - 2011 on 
2 p . m . Tenders will be opened at 3 p . m . on the same day 
in the presence of those tenderers or thier authorized 
representatives who are present at that time. 

The tender should be prepared in white paper, neatly 
mentioned the monthly rent of Godown in figures and 
words and addressed to the Port Officer, Neendakara , 
Asramam , Kollam - 2 . 


വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ദർഘാസുകൾ “ പോർട്ട് 
ഓഫീസർ, നീണ്ടകര, ആശാമം , കൊല്ലം - 02 എന്ന 
വിലാസത്തിൽ 16 - 8 -2011 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി 
ലഭിച്ചിരിക്കണം. ഗോഡൗണിന്റെ പതിമാസ വാടക 
അക്കത്തിലും അക്ഷരത്തിലും വ്യക്തമായി എഴുതിയിരിക്കണം. 
ലഭ്യമാ യ ദ ർ ഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 
3 മണിക്ക് ഹാജരുള്ള ദർഘാസുകാരുടെയോ പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 

ഗോഡൗണിന്റെ വിവരങ്ങൾ - ആശാമം പോർട്ട് 
ഗോഡൗൺ-748 സ്ക്വയർ മീറ്റർ. 

വിജയപ്രദമായ ദർഘാസുകാരൻ ഒരു മാസത്തെ വാടക 
മുൻകൂറായി 3 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതും അഡ്വാൻസ് 
ഡെപ്പോസിറ്റായി ആറുമാസത്തെ വാടക തുകയ്ക്ക്വെള്ള 
ഡിമാന്റ് ( ഡാഫ് റ്റ് സമർപ്പിക്കേണ്ട തും - 100 - ന്റെ 
മുദ്രപത്രത്തിൽ ഡിപ്പാർട്ടുമെന്റ് നിയമങ്ങൾക്ക് വിധേയമായി 
എഗ്രിമെന്റ് വയ്ക്കേണ്ടതുമാണ്. 

- ഏ ക ത ാ രു ദ ർ ഘ ാ സ ം ക ാ ര ണ ം ക ട ാ മ ത 
നിരസിക്കുവാനുള്ള പൂർണ്ണ അധികാരം പോർട്ട് ഓഫീസറിൽ 
നിക്ഷിപ്തമാണ്. ദർഘാസ് സംബന്ധമായി കേരള സംസ്ഥാന 
തുറമുഖ വകുപ്പിൽ നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


| Details of Godown - -Port Godown , Asramam - 748m2 

The successful tenderer should remit the rent 
for 1 month in advance within 3 days , execute an 
agreement in stamp paper worth - 100 in the prescribed 
form , and to submit a demand draft of six months rent 
as security deposit. 

The undersigned reserves the right to reject any or 
all of the tenders received without assigning any reason 
thereof. This is subject to all other standing tender 
condition of the Kerala State Port Department. 

കേരള ഗവർണർക്കു വേണ്ടി നീണ്ടകര പോർട്ട് 
ഓഫീസറുടെ അധീനതയിലും അധികാര പരിധിയിലുമുള്ള 
താഴെപറയുന്ന ഗോഡൗണിന്റെ അടുത്ത ഒരു വർഷത്തേക്ക് 
( ഡിപ്പാർട്ടുമെന്റിന് തൃപ്തികരമായാൽ മൂന്നുവർഷം വരെ 
കാലാവധി നീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്) വാടകയ്ക്ക് 
എടുക്കുവാൻ തയ്യാറുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ 
എന്നിവരിൽനിന്നും നീണ്ടകര പോർട്ട് ഓഫീസർ മുദ്രവച്ച് 
ടെണ്ട റു കൾ ക്ഷണി ക്കു ന്നു . 


Port Office Neendakara , 
Asramam , Kollam -02 , 
Kerala State , 
Ph:/ Fax: # 0474- 2743825. 
e -mail: portkollam @ yahoo.in 


(Sd .) 
Port Officer 


